Kerala Gazette No . 8 dated 23rd February 2016 . 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ : എം . വിശ്വനാഥൻ) 


നമ്പർ എഫ് - 24025/ 2015 . 


2016 ജനുവരി 5. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന (1) കേരള മുദ്രപ്പത് നിയമം 1959 സെക്ഷൻ 28എ ( ന്യായവില നിർണ്ണയം) ചട്ടം 3 (7 ), ചട്ടം (4). 

(2) കടയ്ക്കൽ ഐരക്കുഴി, പി. ഒ. യിൽ ദർപ്പക്കാട് റോഡ്വിള വീട്ടിൽ തുളസി സമർപ്പിച്ച അപേക്ഷ . 
(3) കൊട്ടാരക്കര തഹശീൽദാരുടെ 21- 12- 2015 - ലെ എഫ്1-25961/ 2015 -ാം നമ്പർ റിപ്പോർട്ട്. 


- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


Sl. 
No. 


Block 
No. 


Re -survey / Sub Division 

Sy. No. No . 


Fair Value 
per Are 


1 


50 


249 


15 


Kummil 


- 12 , 500 


Kummil Grama Kottarakkara 
Panchayath 


Residential 

plot with 
road access 


നമ്പർ എഫ് - 24020/ 2015. 


2016 ജനുവരി 13 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5 (4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2- 2013. തീയതിയിലെ എം1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കുമ്മിൾ, വട്ടത്താമര പി. ഒ. യിൽ സംഭമം തോഹർ മൻസിലിൽ സൈനുലാബ്ദീൻ സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 23 - 12 - 2015 - ലെ എഫ്1 - 25997 / 15 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


213 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവ്വ/ 

6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും - ക്ലാസിഫി വില 
നമ്പർ വിലയും 

ക്കേഷൻ (ആർ ഒന്നിന് 


കൊട്ടാരക്കര 


215 / 12 


15 ,000 


കുമ്മിൾ, 
ബ്ലോക്ക്- 51 


സൈനുലാബ്ദീൻ, 
" തോഹർ മൻസിൽ , 

സംഭ്രമം, 
വട്ടത്താമര പി . ഒ ., 

കുമ്മിൾ 


Government 
Property 

Re. 1 


Residential 

Plot with 
Panchayath 
road access 


നമ്പർ എഫ് - 59 / 2016 . 


2016 ജനുവരി 13 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്രതി നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5 (4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2- 2013. തീയതിയിലെ എം1 -38492 / 12 നമ്പർ നിർദ്ദേശം. 


(3) മൈലം പൊയ്കയിൽ വീട്ടിൽ കുഞ്ഞുമോൻ സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 29- 12 - 2015 - ലെ എഫ്1-25283 / 15 നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, സർ / 

6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് റീസർവെ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച് 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ 

വിലയും - ക്കേഷൻ (ആർ ഒന്നിന്) 


കൊട്ടാരക്കര 


54 / 12 - 1 


25,000 


കുഞ്ഞുമോൻ, 
" പൊയ്കയിൽ വീട് , 

മൈലം പി . ഒ. 


മെലം, 
ബ്ലോക്ക് 
നമ്പർ- 15 


Wet land 

10 ,500 


Residential 

Plot with 
Panchayath / 
Municipal/ 
Corporation 
road access 


214 


നമ്പർ എഫ് - 308 / 2016 . 


2016 ജനുവരി 13. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - ( 1) 


കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013. തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) പവിത്രേശ്വരം കൈതക്കോട് മേലൂട്ട് വീട്ടിൽ പ്രസന്നകുമാരിയമ്മ സമർപ്പിച്ച അപേക്ഷ . 


(4) 


കൊട്ടാരക്കര തഹശീൽദാരുടെ 30 - 12- 2015 - ലെ എഫ്1 - 21315/ 2015 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, സർവെ | 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
ബ്ലോക്ക് റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ വിലയും 

ക്കേഷൻ ( ആർ ഒന്നിന് 


കൊട്ടാരക്കര 


247 / 16 - 2 


10,000 


പവിത്രേശ്വരം, 

ബ്ലോക്ക്- 2 


Wet land 

1,300 


പ്രസന്നകുമാരിയമ്മ, 
" മേലൂട്ട് വീട് , 

കൈതക്കോട്, 
പവിത്രേശ്വരം 


Residential 
Plot with 
Vehicular 
access 


നമ്പർ എഫ് -22673 / 2015 . 


2016 ജനുവരി 18 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില പിശക് തിരുത്തിഉത്തരവാകുന്നു . 


സൂചന: - 22 - 12 - 2015 - ലെ ഈ ഓഫീസിലെ ഇതേ നമ്പർ നടപടിക്രമം. 


ഇളമ്പള്ളൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 18 - ൽ റീസർവ്വേ നമ്പർ 444 / 9/ 3 - ൽപെട്ട സ്ഥലത്തിന്റെ ന്യായ വില 
നിശ്ചയിച്ചതിലെ അപാകത പരിഹരിച്ച് മേൽ പരാമർശ പ്രകാരം ഉത്തരവ് നൽകിയിരുന്നു . എന്നാൽ ടി നടപടിക്രമത്തിൽ 
വില്ലേജിന്റെ പേരും ന്യായവിലയും രേഖപ്പെടുത്തിയിരുന്നതിൽ പിശകുള്ളതായി കാണുന്നതിനാൽ ടി ഉത്തരവ് താഴെ പറയും 
പ്രകാരം തിരുത്തിഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, സർവെ 

6 - 3 - 2010 - ലെ 

- പുനർ പുനർ 
ബ്ലോക്ക് റീസർവെ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ - വിലയും 

ക്കേഷൻ (ആർ ഒന്നിന് 


കൊല്ലം 


444 / 9 - 3 


ഇളമ്പള്ളൂർ 
ബ്ലോക്ക്- 18 


അൻവറുദീൻ 
പണയിൽ മേലതിൽ, 

നെടുമ്പന, പി . ഒ . 
കുരീപ്പള്ളി 


Government 
Property 
Re. 1 


Residential 

Plot with 
road access 


- 10,000 


215 


നമ്പർ എഫ് - 1189 / 2016. 


2016 ജനുവരി 20 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്രതി നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5 (4). 


( 2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 - 2013 -ാം തീയതിയിലെ എം1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) മൈലം താമരക്കുഴി സുമേഷ് ഭവനിൽ ശശിധരൻപിള്ള സമർപ്പിച്ച അപേക്ഷ . 


(4) 


കൊട്ടാരക്കര തഹശീൽദാരുടെ 3 -1- 2016 - ലെ എഫ്1- 22619/ 15 -ാം നമ്പർ റിപ്പോർട്ട്. 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

| പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


താ 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ / | 6 - 3 - 2010 - ലെ 

- പുനർ പാനൽ 
ബ്ലോക്ക് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ 

വിലയും - ക്കേഷൻ (ആർ ഒന്നിന്) 


കൊട്ടാരക്കര 


434 / 2 - 2 


11 ,115 


ശശിധരൻപിള്ള, 
സുമേഷ് ഭവൻ, 
താമരക്കുഴി, 

മൈലം 


മെലം, 
ബ്ലോക്ക്- 13 


Government 
Property 
Re. 1 


| Residential 

Plot with 
road access 


നമ്പർ എഫ് - 11969 / 2015. 


2016 ജനുവരി 20. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന ; ( 1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28എ ചട്ടം 5 ( 4). 


( 2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013. തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) നെടുമ്പന മുട്ടയ്ക്കാവിൽ കൊല്ലുവഴിയിൽ സുരേഷ്കുമാർ സമർപ്പിച്ച അപേക്ഷ . 


(4) കൊല്ലം തഹശീൽദാരുടെ 13- 5-2016 , 1- 1- 2016 എന്നീ തീയതികളിലെ ബി5- 5826/ 15 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തുവന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


216 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


- പുനർ 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, സർ / 

6 - 3 - 2010 - ലെ 

പുനർ 
ബ്ലോക്ക് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ - വിലയും 

ക്കേഷൻ ( ആർ ഒന്നിന്) 


കൊല്ലം 


70 / 18 - 2 


25 ,000 


നെടുമ്പന 
ബ്ലോക്ക്- 21 


സുരേഷ് കുമാർ, 
കൊല്ലുവഴിയിൽ 
മുട്ടയ്ക്കാവിൽ 
- നെടുമ്പന 


Government 

Property 
| Re.1 


Residential 
Plot without 
road access 


നമ്പർ എഫ് - 24026 / 2015 . 


2016 ജനുവരി 21. 


വിഷയം : - ഭൂമിയുടെ ന്യായവില നിർണ്ണയം - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തി 

വില നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959, സെക്ഷൻ 28 എ , ( ന്യായവില നിർണ്ണയം) ചട്ടം 3( 7 ), ചട്ടം (4 ). 


(2 ) ശ്രീമതി സുഹറാബീവി, സനീറ മൻസിൽ, പള്ളിശ്ശേരിക്കൽ, ശാസ്താംകോട്ട എന്ന കക്ഷി സമർപ്പിച്ച അപേക്ഷ . 


(3) കുന്നത്തൂർ തഹശീൽദാരുടെ 14 - 1- 2016 - ലെ ബി4- 12490 / 2015 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Sub Division 


Local Body 


Taluk 


Village 


Classification 


Block 
No. 


Re- survey / 

Sy . No. 


Fair Value 
per Are 


372 


Sasthamcottah 


Kunnathur 


Sasthamcottah 


25, 000 


Residential 

plot with 
Panchayath 
road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


(ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


PATHANAMTHITTA DISTRICT 

FORM C 
NOTIFICATION 


No, C3 - 38366/ 2015 . 


10th January 2016 . 


Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with sub- rule (4) of the Kerala Stamp ( Fixation of Fair Value of Land) Rules , 1995, the 
fair value of land in Pathanamthitta District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


District - Pathanamthitta. 


Taluk - Adoor. 


Village — Kadampanadu . 


Survey Re- survey 
No. Block 


Re -survey 

No . 


Sub 
Division No . 


Panchayat/ 
Municipality 


Ward 
No . 


Classification 

by use 


Fair Value 
already 
fixed 


Revised 
Fair value 

per Are 


. 


15 


284 


12 


Kadampanadu 


. 


Wet Land 


60,000 


15,000 


15 


284 


13 


Kadampanadu 


Wet Land 


60,000 


15,000 


Collectorate, 
Pathanamthitta . 


(Sd .) 
District Collector. 


FORM ‘ A ’ 


[ See Rule 4 ] 


NOTIFICATION 


No. B3-3087 /2015 . 


14th January 2016 . 


Whereas, it is expedient to publish the fair value of land as required under Section 28 A of the Kerala Stamp Act, 
1959 read with rule ( 4 ), of the Kerala Stamp (Fixation of Fair Value of Land ) Rules 1995 , the fair value of the land in 
Pathanamthitta District is hereby fixed as shown in the Schedule thereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
Number & 
Sub Division 

No . 


Corporation / 
Municipality/ 

Panchayat 


Ward 


Classification 

by use 


Fair Value 
of the land 

per Are 


Pathanamthitta Thiruvalla 


18 , 000 


Koipuram , 

Block 22 , 
No. 357 /7 -2 


Thiruvalla 
Municipality 


Residential 

plot with 
road access 


Revenue Divisional Office , 
Thiruvalla . 


(Sd .) 
Sub Collector. 


218 


ERNAKULAM DISTRICT 


NOTIFICATION 


No. N - 9355/2016/ K .Dis . 


31st December 2015. 


Whereas, it is expedient to publish the fair value of the land as required under Section 28A of the 
Kerala Stamp Act, 1950 , read with Rule 4 of the Kerala Stamp (Fixation of Value of Land ) Rules, 1995 . 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
Serial Numbers in respect of the land situated in the Survey / Re - survey Number of the Village and Taluk mentioned 
against each shall be as shown against it in Column (1 ) thereof. 


SCHEDULE 
District - Ernakulam . 


Taluk - Kanayannoor. 


Village — Thrikkakara North . 


Sub 


Sl. 
No. 


Survey 
No 


| Re 
Survey 
Block 


Re - 
Survey 


Fair Value 
per Are 


Division 


Division Corporation 
Local Body 


No : 


No : 


- (1) 
6721 


(2) 
.. 


(3) 
.. 


(4) 
6 


(5) 
326 


Re-Survey Municipality / A 

Name and 

( Name and Classifi- 
Sub Danchavath / 

Number of 
Panchayath / Ward No. of cation 

Ward by use 
No. 
(6) (7) (8) (9) ( 10 ) 
6 Municipality Kalamassery Vadakodu - Residential 

plot with 
NH/ PWD 
road access 


( 11) 
5,00,000 


- 8 


Revenue Divisional Office , 
Fort Kochi. 


( Sd .) 
Sub Collector 


THRISSUR DISTRICT 


തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ ബി5 - 19713 / 2011. 


2016 ജനുവരി 7. 


6- 3- 2010 -ാം തീയതിയിലെ 515 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റ് പ്രകാരം തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ താലൂക്കിൽ 
ഉൾപ്പെട്ട ഭൂമികളുടെ ന്യായവില സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ടി താലൂക്കിൽ ഉൾപ്പെട്ട പുറനാട്ടുകര, പുഴക്കൽ, 
മാടക്കത്തറ, ആറാട്ടുപുഴ, ഒല്ലൂക്കര, എടക്കുന്നി, കിള്ളന്നൂർ, ചാഴൂർ, കൈനൂർ, ഇഞ്ചമുടി, പീച്ചി, വല്ലച്ചിറ, കാരമുക്ക്, ഊരകം, 
ചെമ്പൂക്കാവ്, പുത്തൂർ, മണലൂർ, വിൽവട്ടം എന്നീ വില്ലേജുകളിലെ ഏതാനും സർവെ നമ്പരുകളിൽപ്പെട്ട സ്വകാര്യഭൂമി സർക്കാർ 
ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി വില നിശ്ചയിച്ചിട്ടുള്ളതും ചില സർ / സബ് ഡിവിഷനുകൾക്ക് ന്യായവില നിശ്ചയിക്കുവാൻ 
വിട്ടുപോയിട്ടുള്ളതും ചില വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇപ്രകാരമുള്ള 
ഭൂമികൾക്കുള്ള ന്യായവില നിശ്ചയിക്കുന്നതിന് ഭൂമിയുടെ കൈവശക്കാർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ തൃശ്ശൂർ അഡീഷണൽ 
തഹശീൽദാരുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ന്യായവില നിശ്ചയിച്ച് ഈ ഓഫീസിൽ നിന്നും ഉത്തരവായിട്ടുള്ളതാണ്. 
ടി സർവ്വ/ സബ് ഡിവിഷനുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് പുതുക്കി നിശ്ചയിച്ച ന്യായവില താഴെ പറയുന്ന ക്ലാസിഫിക്കേഷനുകൾ 
പ്രകാരം തിരുത്തിവായിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


219 


8 


FORM ‘ A ’ 
( See Rule 4 ) 


NOTIFICATIONS 


Whereas , it is expedient to publish the fair value of the land as required under Section 28 A of the 
Kerala Stamp Act, 1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value for the land mentioned against each 
Serial Number in respect of the land situated in the Survey /Re-survey Numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column (11) thereof. 


(1) 


No. K . Dis./ 17170 /15 / B5 . 


27th November 2015. 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village — Puranattukara . 


Sl. Survey 
No . No . 


Sub- Re- 
Division survey 

No . Block 


Re 
survey 
No . 


Name of 
Re-survey 

Panchayat/ Local Body Name and Classifi- Fair Value 
sub 
division 

Municipality/ Panchayat/ No . of cation per Are 
No. 

Corporation Municipality/ 
Corp 

Ward by use 

Corporation 
O (7) 

(8 ) (9 ) (10 ) 

( 11) 
2 Panchayath Adat 

Residential plot 1, 50 ,000 
with Panchayath 

road access 


(1) 


(2) 


(3) 


(4) 


(5) 


. 


. 


. 


. 


79 


(2) 


No . K . Dis./ 14393 / 15 /B5. 


22nd September 2015 . 


SCHEDULE 


District - Thrissur. 


Taluk — Thrissur. 


Village - Puzhakkal. 


Sub - 


Re 


Sl. 


- 
Division survey 


Re -survey 
Re - sub 
survey division 


Survey 


Classifi- 
cation 
by use 


Fair Value 
per Are 


No. 


No . 


No. 


Block 


Name of 
Panchayat/ Local Body Name and 
Municipality / Panchayat/ No. of 
Corporation Municipality/ Ward 

Corporation 
(7) (8) (9) 


No. 


No. 


(1) 


(2) 


(3) 


(4) 


(5) 


(0 


(10) 


(11) 


. 


. 


. 


. 


15 


2 


Panchayath 


Adat 


Residential plot 5,00 ,000 
with Panchayath 

road access 


This fair value has been fixed based on the existing market value. 


220 


No. K . Dis ./ 17169 / 15 /B5. 


27th November 2015. 


SCHEDULE 


Taluk — Thrissur. 


Sl. Survey 

vey 
No. No. 


Sub - Re - 
Division survey 
D 

No. Block 


Re- survey 
Re - sub 
survey division 
No. 

No. 


District — Thrissur. 

Village — Puranattukara . 
Name of 
Panchayat/ 
Pa 

Local Body Name and Classifi - Fair Value 
Municipality / Panchayat/ No . of cation per Are 
Corporation Municipality / Ward by use 

Corporation 
(7) (8) (9) (10 ( 11 ) 
Panchayath Adat 

Residential plot 1,50,000 
with Panchayath 

road access 


(1) 


(2) 


(3) 


(4) 


(5) 
79 


(0) 
8 


. 


. 


. 


. 


No. K . Dis./ 13767 /15/B5 . 


19th September 2015 . 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village - Madakkathara . 


2 


Re- 


sub 


Sl. 
No . 


Sub - Re 
Survey 

y Division survey 

Division survey 
No. 

No. Block 


Name of 
Y Panchayat/ Local Body Name and 
Municipality / Panchayat/ No . of 
Corporation Municipality / Ward 

Corporation 


Municipal 


surve 
surveydi 
No. 

No. 


Classifi - 
cation 
by use 


Fair Value 

per Are 


(1) 
... 


(2) 
725 


(3) 
P 


(4) 
. 


(5) 
. 


(0 
. 


(7) 
Panchayath 


(8 ) 
Madakkathara 


(9) 
. 


(10 ) ( 11 ) 
Residential plot 1,75 ,000 
with Panchayath 

road access 


This fair value has been fixed based on the existing market value. 


No. K . Dis./ 9787/ 15 /B5 . 


7th August 2015. 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village — Arattupuzha. 


Re 


Sl. 
No. 


Survey 

rvey 
No. 


Sub - Re- 
Division survey 
D . 

No. Block 


Name of 
Re - survey 

Panchayat/ 
sub 

Local Body Name and 
di 

Municipality / Panchayat/ No . of 
Corporation Municipality / Ward 

Corporation 


survey 
No. 


Classifi - 
cation 
by use 


Fair Value 
per Are 


No. 


(1) 


(2) 


(3) 


(4 ) 


(5) 


(6 ) 


(7) 


(8 ) 


(9 ) 


(10 ) 


(11) 


. 


. 


. 


31 


438 


4 


Panchayath 


Vallachira 


8 


36,000 


Residential plot 
with Panchayath 

road access 


This fair value has been fixed based on the existing market value . 


No. K . Dis./ 12661/ 15/ B5 . 


10th September 2015 . 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village — Ollukkara . 


- 


Sub - 


Re- 


Sl. 
No. 


Survey 
No. 


Division survey 


survey 


division 


No. 


Block 


Name of 
Re- e 

Re- survey 
sub 

Panchayat/ Local Body Name and Classifi - Fair Value 

Municipality/ Panchayat/ No . of cation per Are 
No. on Corporation Municipality/ Ward 
No. 

by use 

Corporation 
(5) (0 (7) (8) (9) (10 ) 
- - Corporation Thrissur - Residential plot 1,95 ,000 

with Private 
road access 


(1) 


(2) 


(3) 


(4) 


(11) 


- 


964 


- 


- 


No. K . Dis./ 11701/ 15 / B5 . 


21st August 2015. 


SCHEDULE 


District — Thrissur. 
Taluk — Thrissur. 

Village — Ollukkara . 

Name of 
Sub - Re- Re- Re-survey 

Y Panchayat/ Local Body Name and 
sub 

Classifi - 
Sl . Survey 

Fair Value 
Division survey survey 

Municipality / 
Y division 

Panchayat/ No . of cation 
No. 

per Are 
No. 
No. Block No. 

Corporation Municipality/ Ward by use 
No. 

Corporation 
(1) (2) (3) (4) (5) (0 (7) 

(8 ) (9) ( 10 ) (11) 
. 346 2 . 

Corporation Thrissur 

Residential plot 3,25 ,000 
with Corporation 

road access 


(8 ) 


No. K . Dis ./ 13938 /2015 /B5 . 


26th September 2015. 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village - Edakkunni. 


Sub - 


Re- 


Re 


Sl. 
No. 


Survey 

No . 


Division survey 

No. Block 


Classifi- 
cation 
by use 


Fair Value 
per Are 


surve 
No. 


Name of 
Re -survey 

Y Panchayat/ Local Body Name and 
sub 
division 

Municipality / Panchayath / No . of 
No . 

Corporation 
com 

Municipality / Ward 

Corporation 
(0 (7) (8) (9 
35 Corporation Thrissur . 


(1) 
. 


(2) 
553 


(3) 
. 


(4) 
71 


(5) 
134 


(10 ) 
Nilam 


( 11) 
87,000 


This fair value has been fixed based on the existing market value. 


222 


No. K . Dis/ 13349 / 15 /B5 . 


10th September 2015 . 


SCHEDULE 


District - Thrissur. 


Taluk — Thrissur. 


Village - Killannur . 


Sub - 


- 
Division survey 


Re 


Sl. 
No. 


Survey 
No. 


Re 
survey division 


Classifi - 
c ation 
by use 


Fair Value 
per Are 


No. 


Block 


Name of 
Re- survey 
sub 

Panchayat/ Local Body Name and 

Municipality / Panchayath / No . of 
No.um Corporation Municipality/ Ward 

Corporation 
(0) (7) (8) (9) 


No. 


(1) 


(2) 


(3) 


(4) 


(5) 


( 10 ) 


( 11 ) 


536 


4 


. 


. 


. 


Panchayath Mulamkunnathu 

Kavu 


. 


Commercially 
important plot 


4,00,000 


This fair value has been fixed based on the existing market value. 


(10 ) 


No. K . Dis/258 /2014 /B5 . 


10th January 2014 . 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village - Chazhur. 


Sub - 


Re- 


Re 


Sl. Survey 


Division survey 


No. 


Re-survey 

sub 
No. 

"" 


survey division 


No. 


No. 


Block 


No. 


Name of 
Panchayat/ Local Body Name and Classifi- Fair Value 
Municipality/ Panchayath / No. of cation per Are 
Corporation Municipality / Ward by use 

Corporation 
(7) (8) (9) ( 10 ) (11) 
Panchayath Chazhur 

Residential plot 75, 000 
with private 
road access 


(1) 
.. 


(2) 
543 


(3) 
. 


(4) 
. 


(5) 
. 


(0) 
. 


(11) 


No . K . Dis./ 13347 / 15 /B5. 


16th September 2015 . 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village — Kainoor. 


Sl. 
No. 


Survey 
No. 


Sub - 
Sul 

Re 
Division survey 

No. Block 


Re- 
survey 
No. 


Name of 
Re - survey 

vey Panchayat / Local Body Name and 
sub Municipality / Panchayat/ No. of 
1 ? Corporation Municipality / Ward 
No. 

Corporation 
(0 (7) 

(8 ) 

(9) 


Classifi- 
cation 
by use 


Fair Value 
per Are 


(1) 


(2) 


(3) 


(4) 


(5) 


(10) 


(11) 


... 


430 


1 


. 


.. 


. 


Panchayath 


Puthur 


1 


Residential plot 2,25, 000 

with PWD 
road access 


This fair value has been fixed based on the existing market value . 


223 


12 


(12) 


No. K . Dis ./ 13246 / 2015 /B5. 


3rd September 2015 . 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village - Killannur. 


Sub - 


Re - 


Re 


Sl. 
No. 


sub 


Survey 
No. 


Division survey 


Name of 
y Panchayat/ Local Body Name and 
Municipality / Panchayat/ No. of 
Corporation Municipality / Ward 

Corporation 


survey division 


Classifi- 
cation 
by use 


Fair Value 
per Are 


No. 


Block 


No. 


No. 


(1) 


(2) 


(3) 


(4) 


(5) 


(O) 


(8 ) 


( 10 ) 


(11) 


.. 


631 


5 


. 


Panchayath Mulamkunnathu 

Kavu 


Residential Plot 1,11,000 
with private 
road access 


Revenue Divisional Office , 
Thrissur. 


( Sd .) 
Revenue Divisional Officer . 


ERRATUM NOTIFICATION 


No. K . Dis ./ 12610 / 2015 /B5. 


Ist September 2015. 


The fair value of the land comprised in Sy. No. 409/5 of Inchamudi Village of Thrissur Taluk , Thrissur District 
finalised on 6 -3 -2010 ( date) stands modified to the extent shown below . 


EDULE 


District — Thrissur. 


Taluk — Thrissur. 


Village - Inchamudi. 


Sl. Survey 
No . No. 


Sub - Re - 
Division survey 

No . Block 


(1) 
... 
... 


(2) 
409 
4095 


(3) 
5 


(4) 
. 
. 


Name of 
Re Re- survey Panchayat/ 

Local Name and Classifi - Fair Value 
sub 
survey 

Municipality/ Panchayath / No. of cation per Are 
V division 
No . No. 

Corporation Municipality/ Ward by use 

Corporation 
(5) (6 (7) 

(8 ) 

(10 ) 

(11) 
. . Panchayath Chazhur 

Wet land 6 , 175 
. . Panchayath Chazhur 

Residential Plot 2 ,47,000 
with private 
road access 


Revenue Divisional Office , 
Thrissur. 


( Sd .) 
Revenue Divisional Officer. 


FORM ‘ A ’ 
(See Rule 4) 

NOTIFICATIONS 
Whereas, it is expedient to publish the fair value of the land as required under Section 28A of the 
Kerala Stamp Act, 1959 , read with rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number in respect of the land situated in the Survey /Re - survey Numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column (11 ) thereof. 

224 


No. K . Dis/ 9655/ 15 /B5 . 


24th August 2015. 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village - Edakkunni. 


Sl. 
No. 


Survey 
No. 


Sub - Re - 
Division survey 

No. Block 


Re-survey 
Re - t 

sub 
survey division 
No. 


Classifi- 
cation 
by use 


Fair Value 
per Are 


No. 


Name of 
Panchayat/ 
P 

Local Body Name and 
Municipality / Panchayat/ No . of 
- 
Corporation Municipality/ Ward 

Corporation 
(7) (8) (9) 
Corporation Thrissur 


(1) 


(2) 


(3) 


(10 ) 


( 11) 


(4) 
71 


(5) 
110 


(6 
44 


1,05 ,000 


Residential 

plot with 
Corporation 
road access 


No. K . Dis/ 13245 /2015/B5 . 


3rd September 2015 . 


SCHEDULE 
District — Thrissur. 


Taluk — Thrissur. 


Village Peechi. 


Sl. Survey 
No. No. 


Sub - Re- 
Division survey 

No. Block 


Re 
survey 
No. 


Re -survey 

sub 
division 

No . 


Name of 
Panchayath / Local Body Name and 
Municipality / Panchayath / No. of 
Corporation Municipality / Ward 

Corporation 


Fair Value 

per Are 


Classification 

by use 


(1) 


(2) 


(3) 


(4) 


(5) 


(6) 


(7) 


(8) 


(9) 


(11) 


... 


3487 


Panchayath 


Pananchery 


52 ,000 


16 
Podippara 


(10 ) 
Residential 

plot with 
panchayath 
road access 


No. K . Dis / 12663/2015 /B5. 


26th August 2015 . 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village — Vallachira . 


Sl . Survey 
No. No . 


Sub - Re - 
Division survey 

No. Block 


Re - survey 
Re 

sub 
survey division 
No . No . 


Name of 
Panchayat/ Local Body Name and 
Municipality / Panchayat/ No. of 
Corporation Municipality / Ward 

Corporation 
(7) (8) (9) 


Classifi- 
cation 
by use 


Fair Value 
per Are 


(1) 


(2) 


(3) 


( 10 ) 


(11) 


(4) 
32 


(5) 
176 


(6) 
8 


Panchayath 


Vallachira 


12 


1,15,000 


Residential 
plot with 
Panchayath 
road access 


No . K . Dis/12609 /2015 /B5 . 


2nd September 2015. 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village — Ollukkara . 


Sub - 


Re- 


Re 


Sl. 


Survey 


Division survey 


sub 


Fair Value 
per Are 


No. 


No. 


survey 


division 


Classification 

by use 


No. 


Block 


No. 


by 


No . 


Name of 
Panchayat/ Local Body Name and 
Municipality / Panchayat/ No. of 
Corporation Municipality / Ward 

Corporation 
(7) (8) 
Corporation Thrissur 


(5) 


(6) 


(10 


( 11) 


(1) 
. 


(2) 
549 


(3) 
2 


(4) 
. 


3,25,000 


Residential 

plot with 
Corporation 
road access 


No. K . Dis /3869/ 2015 /B5. 


2nd September 2015. 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village — Ollukkara . 


Sl. 
No. 


Sub - Re - 
Survey Di 

y Division survey 
No . 

No. Block 


Re 
survey 
No. 


sub 
din 


Classifi- 
cation 
by use 


Fair Value 
per Are 


No . 


Name of 
Panchayat/ Local Body Name and 
Municipality / Panchayat/ No. of 
Corporation Municipality/ Ward 

Corporation 
(7) (8) (9) 
Corporation Thrissur 


(1) 


(5) 


(10) 


( 11) 


(2) 
914 


(3) 
3 


(4) 
. 


(6) 
. 


3,25,000 


Residential 

plot with 
Corporation 
road access 


No . K . Dis/16641/15/B5. 


3rd November 2015. 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village — Karamuck . 


Re-survey Panchayat 


Sub - 


Re- 


Re 


Sl. 


Survey 


Division survey 


sub 
division 


Panchayat/ 


survey 


Name and 

No . of 
Ward 


Classifi- 
cation 
by use 


Fair Value 
per Are 


No. 


No. 


No. 


Block 


No. 


No. 


Name of 
Panchayat/ Local Body 
Municipality/ Panchayat/ 
Corporation Municipality / 

Corporation 
(7) (8) 
Panchayath Manalur 


(1) 
. 


(2) 
250 


(3) 
15 


(4) 
. 


(5) 
. 


O 
. 


(9) 
XVIII 


(10 
Wet Land 


( 11 ) 
15,000 


226 


15 


No. K . Dis / 16701/ 15 /B5. 


13th November 2015. 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village - Urakam . 


Sl. 


Survey 


Sub - Re- 
Division survey 

No . Block 


Fair Value 

per Are 


No. 


No . 


survey 


division 


Classification 

by use 


Name of 
Re - nesurvey Panchayat/ Local Body Name and 
sub 

Municipality / Panchayat/ No. of 
No. 

Corporation Municipality / Ward 
No. 

Corporation 
(5) (6) (7) (8) (9) 
520 2. Panchayath Cherpu 8 


(3) 


( 10 ) 


( 11 ) 


(1) 
... 


(2) 
. 


(4) 
30 


35 ,000 


Residential 
plot with 

Private 
road access 


No . K . Dis/ 16960/15/B5 . 


20th November 2015. 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village 


Chembukkavu . 


Sl. 
No. 


Survey 
No . 


Sub- Re- 
Division survey 
Dj 

No. Block 


Re 
survey 
No. 


Classifi - 
cation 
by use 


Fair Value 
per Are 


Name of 
Re -survey 

EY Panchayat/ Local Body Name and 
sub 
1; Municipality/ Panchayat/ No. of 
No. Corpora 
Corporation Municipality / Ward 

Corporation 
6 (7) (8) (9) 
. Corporation Thrissur 7 


(1) 


(5) 


(10 ) 


( 11 ) 


(2) 
3040 


(3) 
1 


(4) 
. 


9,88 ,000 


Residential 

plot with 
Corporation 
road access 


No. K . Dis/ 16136 / 2015 /B5. 


13th November 2015. 


SCHEDULE 
District — Thrissur. 


Taluk — Thrissur. 


Village Peechi. 


Sub - 


Re- 


Sl . Survey 


Division survey 


Classifi- 
cation 
by use 


Fair Value 
per Are 


No. 


survey division 


No . 


No. 


Block 


Name of 
Re- Re-survey 

ey Panchayat/ Local Body Name and 
sub 

Municipality / Panchayat/ No . of 
No. 

Corporation Municipality / 
No. 

Ward 

Corporation 
(5) (0) (7) (8) (9) 
Panchayath Pananchery 14 

Peechi 


(11) 


(1) 
... 


(2) 
3628 


(3) 
1 


(4) 
. 


72,000 


(10 ) 
Residential 
plot with 
Panchayat 
road access 


227 


16 


(10 ) 


No. K . Dis / 14725 /2015 /B5. 


20th November 2015 . 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village — Puthur. 


SI. 
No. 


Sub - Re- 
Division survey 

No. Block 


Survey 

No. 


, 


Re 
surve 
No. 


sub 
No. 

" 


division 


Fair Value 

per Are 


Classification 

by use 


Name of 
Panchayat/ Local Body Name and 
Municipality/ Panchayat/ No. of 
Corporation Municipality / Ward 

Corporation 
(7) (8) (9) 
Panchayath Puthur 


( 10 ) 


(1) 
. 


(2) 
875 


(3) 
1 


(4) 
. 


(5) 
. 


(6) 
. 


(11) 
24 ,000 


Residential 
plot with 

Private 
road access 


(11) 


No. K . Dis / 16656 /2015 /B5 . 


3rd November 2015 . 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village - Manalur. 


Sub - 


Re 


- 


Re 


Sl. 


Survey 


Division survey 


sub 


Name of 
Panchayat/ Local Body Name and 
Municipality / Panchayat/ No. of 
Corporation Municipality / Ward 

Corporation 


Classifi - 
cation 
by use 


Fair Value 
per Are 


survey division 


No. 


No. 


No. 


Block 


No. 


Corporation 


Municipality 


No. 


(1) 


(2) 


(3) 


(4) 


(5) 


(6) 


(8) 


(9) 


( 10 ) 


( 11) 


(7) 
Panchayath 


362 


Manalur 


1,20 ,000 


Residential 

plot with 
Panchayath 
road access 


( 12 ) 


No . K . Dis /14392 /2015/ B5. 


30th September 2015. 


SCHEDULE 


District — Thrissur. 


Taluk — Thrissur. 


Village — Vilvattom . 


Sub - 


Re - 


St. Survey 


Division survey 


Fair Value 
per Are 


SA 


No . 


No . 


No . 


Block 


(3) 


(1) 
. 


(11) 


(2) 
515 


Name of 
Re-survey 
Re - sub 

Panchayath / Local Body Name and Classifi - 
survey wisub 

Municipality / Panchayath / No . of 
V division 

cation 
No . 

Corporation Municipality / Ward 
No. 

by use 

Corporation 
(5) (0) (7) (8) (9) 

(10 ) 
2 129 Corporation Thrissur Thrissur Residential 

Corporation plot with 
6th Division Corporation 

road access 


(4) 
5 0 


2 


2,25 ,000 


This fair value has been fixed based on the existing market value. 


228 


17 


(13 ) 


No. K . Dis/ 13687 /2015/ B5 . 


18th September 2015 . 


SCHEDULE 


District - Thrissur. 


Taluk — Thrissur. 


Village — Inchamudi. 


Sl. Survey 
No . No. 


Sub - Re 1 
Division survey 

No . Block 


Fair Value 
per Are 


Classification 

by use 


Name of 
Re -survey 
Re 

Panchayat/ Local Body Name and 
sub 
survey division 

Municipality/ Panchayat/ No . of 
No . No. 

on 

CoCorporation Municipality / Ward 

Corporation 
(5) (6) (7) (8) (9) 
. . Panchayath Chazhur V 


( 11) 


(1) 
... 


(2) 
150 


(3) 
.. 


(4) 
. 


( 10 ) 
Wet land 


4,500 


This fair value has been fixed based on the existing market value. 


Revenue Divisional Office , 
Thrissur. 


(Sd .) 
Revenue Divisional Officer. 


WAYANAD DISTRICT 

FORM C 
[See Rule 5 (8)] 
NOTIFICATION 


No. B5 -2015 /35562 /2012. 

11th January 2016 . 
Whereas, it is expedient to publish a notification showing revised value of land as required under Section 8 A 
of the Kerala Stamp Act, 1959 , read with sub rule (8 ), of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules 1995 , the fair value of land in Wayanad District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division 

Number 


Corporation / 
Municipality / 

Panchayat 


Ward 


Classification 

by use 


Revised 
Classification 

of land 


Revised 
Fair Value 

of land 
per Are 


(1) 


(3 ) 


(4 ) 


(5 ) 


(6 ) 


(7 ) 


(2) 
Sulthan 
Bathery 


(8 ) 
7,500 


Wayanad 


Ambalavayal 


Thomattuchal 
R.Sy. No. 724 


Karinga- 

lode 


Government 

property 


Hill tract with 
road access 


Collectorate , 
Wayanad . 


(Sd.) 
District Collector. 


